Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 12 - 14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


ൽ 


GOVERNM 


. 
കേര 


ക 


ാർ 


രള സർക് 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


- No. 1 


Vol. LVII 
വാല്യം 57 ) 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


31st January 2012 
2012 ജനുവരി 31 
11th Magha 1933 
1933 മാഘം 11 


E 


നമ്പർ 


PART III 
Panchayat Department 


ദർഘാസ് പരസ്യം 


എഞ്ചിൻ നമ്പർ -DW 119383 . 


നമ്പർ ബി -407 / 2011 . 

2012 ജനുവരി 9. 
മഞ്ചേശ്വരം ബ്ലോക്ക് ഡവലപ്പ്മെന്റ് ഓഫീസറുടെ 
അധീനതയിലുള്ള KL 01 N -7551 നമ്പർ ജീപ്പ് പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതിലേക്കായി സീൽ വച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ 14 - 2 - 2012 - ന് വൈകുന്നേരം 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30- ന് ദർഘാസുകാരെക്കൂടി 
ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതും അതിനു ശേഷം 
ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ലേലം/ ദർഘാസുകൾ 
കൂടുതൽ വില വാഗ്ദാനം ചെയ്ത വരെ പരിഗണി 
ക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ - 2 ,500 
ഓഫീസിൽ കെട്ടിവക്കേണ്ടതാണ്. ദർഘാസുകൾ സഹിതം 
- 2, 500 ഡിമാന്റ് ഡ്രാഫ്റ്റ് മഞ്ചേശ്വരം ബ്ലോക്ക് ഡവലപ്പ്മെന്റ് 
ഓഫീസറുടെ പേരിൽ മഞ്ചേശ്വരം എസ്. ബി . ടി . - യിൽ 
മാറത്തക്കവിധം ഹാജരാക്കേണ്ടതാണ്. 


നിരതദ്രവ്യം - - 2,500. 
ദർഘാസ് ഫോറത്തിന്റെ വില - - 400 + വാറ്റ്+ സെസ്സ്. 

വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം- ബ്ലോക്ക് 
ഡവലപ്പ്മെന്റ് ഓഫീസ്, മഞ്ചേശ്വരം. 

- ദർഘാസ് ഫോറങ്ങൾ 14 - 2- 2012- ന് ഉച്ചയ്ക്ക് ഒരുമണിവരെ 
- വിൽക്കുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച് കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


നിബന്ധനകൾ 


1. താൽപര്യമുള്ളവർക്ക് മഞ്ചേശ്വരം ബ്ലോക്ക് 

ഡവലപ്പ് മെന്റ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന 
KL 01 N -7551 നമ്പർ ജീപ്പ് ഓഫീസ് 
സമയത്ത് ബ്ലോക്ക് ഡവലപ്പ്മെന്റ് ഓഫീസറുടെ 
അ നുവാദത്തോടെ പരിശോധിക്കാവുന്നതാണ്. 
വാഹനത്തിന്റെ അവസ്ഥയും ഗുണനിലവാരവും കണ്ട് 
ബോദ്ധ്യപ്പെടാവുന്നതാണ്. ഗുണ നിലവാരത്ത 
സംബന്ധിച്ച് ദർഘാസ്/ ലേലത്തിനുശേഷം യാതൊരു 
പരാതിയും സ്വീകരിക്കുന്നതല്ല . 


വാഹനത്തിന്റെ ഇനം KL 01 N - 7551 - Mahindra Jeep . 


മോഡൽ - മഹീന്ദ്ര- 1998. 
ചേസിസ് നമ്പർ - CL 500 MDI 2 S W. 


31st JAN . 2012 ] 


PANCHAYAT DEPARTMENT 


2 . ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ / ലേലത്തിൽ 
പങ്കെടുക്കുന്നതിന്, അവരെ തിരിച്ചറിയിക്കുന്നതിന് 
ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 


- 7 . ദർഘാസുകൾ/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 

15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമ 
പ്രകാരമുള്ള നികുതികളും അടച്ച് വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. 


3. ദർഘാസുകൾ സമർപ്പിക്കുമ്പോൾ ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ നിരതദ്രവ്യം ഈ ഓഫീസിൽ 
അടയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


4. കൂടുതൽ തുകയ് ള്ള ദർഘാസുകൾ / ലേലം 

മേലധികാരിക്ക് അംഗീകാരത്തിനായി അയയ്ക്കുകയും 
മറ്റ് ദർഘാസുകൾ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ 
നൽകിയ നിരതദ്രവ്യം മടക്കി നൽകുന്നതുമാണ്. 


8. 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതികളും 
അടച്ച് വാഹനം നീക്കം ചെയ്തില്ലങ്കിൽ 
ദർഘാസുകൾ / ലേലക്കാരൻ ആവശ്യപ്പെടുന്നപക്ഷം 
മറ്റൊരു 15 ദിവസം കൂടി സംഖ്യയുടെ 12 % പലിശയും 
ദിവസത്തിൽ - 20 നിരക്കിൽ ഇരിപ്പു വാടകയും 
വസൂലാക്കി അനുവദിക്കുന്നതായിരിക്കും. ആയതിനു 
ശേഷം അവധി അനുവദിക്കുന്നതല്ല . അപ്രകാരം 
സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യപ്പെടാത്ത വാഹനം 
വീണ്ടും ലേലത്തിനോ ടെണ്ടർ അടിസ്ഥാനത്തിലോ 
ദർ ഘാസുകാരന്റെ നഷ് ടോത്തര വാദിത്വത്തിൽ 
വിൽക്കുന്നതും വീഴ്ച്ചക്കാരൻ ഒടുക്കിയ സംഖ്യ 

സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതുമായിരിക്കും. 
9. ദർഘാസ് സ്വീകരിക്കേണ്ട ദിവസം പൊതു അവധി 
ആയിരുന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത 
സമയത്ത്ദർഘാസുകൾ സ്വീകരിക്കുന്നതായിരിക്കും. 


5. ദർഘാസ് സംഖ്യ/ ലേലസംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ 
കൂടുതലാണെങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ 
50 % ( നിര തദ വ്യം ഉൾപ്പെടെ) അപ്പോൾതന്ന 
അടയ്ക്കേണ്ടതാണ്. 


6 . 


ദർഘാസുകൾ ലേലതുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ 
ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡിന്റെ അംഗീകാരത്തിന് 
വിധേയമായിരിക്കും. ആയത് സ്വീകരിക്കുന്നതിനും 
നിരാകരിക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ/ ബ്ലോക്ക് പഞ്ചായത്ത് 
ഭരണ സമിതിയിൽ നിക്ഷിപ്തമായിരിക്കും. 


ബ്ലോക്ക് ഡവലപ്പ്മെന്റ് ഓഫീസ്, 
മഞ്ചേശ്വരം . 


( ഒപ്പ്) 
സെക്രട്ടറി. 


